Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012- 14 


- 
കക്ക 
GOVERNM 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


29th October 2013 
2013 ഒക്ടോബർ 29 
7th Karthika 1935 
1935 കാർത്തികം 7 


വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ജി / 1039 / 2013. 


2013 ഒക്ടോബർ 5. 


കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 
കോംപൗണ്ടിനുള്ളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന താഴെ 
പറയുന്ന മരങ്ങൾ വിലയ്ക്കെടുത്ത്മുറിച്ചു മാറ്റുന്നതിനായി 
തയ്യാറുള്ളവരിൽനിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ താഴെ 
പറയുന്ന വ്യവസ്ഥകളനുസരിച്ച് സീൽവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . മുറിച്ചുമാറ്റുന്ന മരങ്ങൾ നിർബന്ധമായും 
കരാ റു റ പ്പിച്ച് എടു ക്കുന്ന ആൾ അവിടെനിന്നും അത് 
മാറ്റുവാനും ബാദ്ധ്യസ്ഥനായിരിക്കും. 


- ദർഘാസ് തുറക്കുന്നതിനു മുൻപായി അതേദിവസം 
രാവിലെ 11 മണിക്ക് മുകളിൽപ്പറഞ്ഞ മുഴുവൻ മരങ്ങളും 
പരസ്യമായി ലേലം ചെയ്യുന്നതും അതിലേക്കായി ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ? 2,000 (രണ്ടായിരം ) 
നിരതദ്രവ്യം കെട്ടിവക്കേണ്ടതുമാകുന്നു . ലേല തുകയും 
ദർഘാസ് തുകയും തമ്മിൽ താരതമ്യം ചെയ്ത് ഏതാണോ 
കൂടുതൽ ആ തുക സ്വീകരിക്കുന്നതും, അങ്ങ നെ 
സ്വീകരിക്കപ്പെടുന്നപക്ഷം ആയതിന്റെ 25 % അന്നേദിവസം 
തന്നെ ആ ഫീസിൽ അടയ്ക്കുകയും ബാക്കി മുഴുവൻ 
- സംഖ്യയും, നിയമാനുസൃത വിൽപ്പന നികുതിയും, മറ്റ് 
നികുതികളും ഏഴ് (7 ) ദിവസത്തിനകം ആഫീസിൽ അടച്ച് 
വിജയികളായ കരാറുകാർ അ വർക്ക് അനുവദിക്കപ്പെട്ട 
മുൻപറഞ്ഞ മുഴുവൻ മരങ്ങളും മുറിച്ചെടുത്ത് അവരവരുടെ 
ഉത്തരവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം നീക്കം 
ചെയ്യപ്പെടുമ്പോൾ സർക്കാർ മുതലുകൾക്ക് യാതൊരുവിധ 
നാശനഷ്ടങ്ങളും വരാൻ പാടില്ലാത്തതും, യാദൃശ്ചികമായിത്തന്നെ 
സംഭവിച്ചാൽ അത്തരം സകല നഷ്ടങ്ങൾക്കും കരാറുകാരൻ 
മാത്രമായിരിക്കും ഉത്തരവാദി. തന്മൂലംഉണ്ടാവുന്ന നഷ്ടം 
കരാറുകാരനിൽനിന്നും വസൂലാക്കുന്നതാണ്. വ്യവസ്ഥകൾക്ക് 
വിധേയമായി ഏഴ് (7) ദിവസത്തിനകം മരങ്ങൾ നീക്കം ചെയ്യാൻ 
വീഴ്ചവരുന്നപക്ഷം പ്രസ്തുത സാധനങ്ങൾ സൂപ്രണ്ടിന്റെ 


തെങ്ങ് 
മാവ് 


||| 


- 2 എണ്ണം 


ചരൽക്കൊന്ന് 


| 


പ്ലാവ് 


| 


4 


,, 


മഴമരം 


| 


2 മാവുകളുടെ 2 ശാഖ 
ബദാം മരത്തിന്റെ 4 ശിഖരങ്ങൾ 
മഴമരത്തിന്റെ 3 ശിഖരങ്ങൾ 


13th MARCH 2012] 


HEALTH SERVICES DEPARTMENT 


42 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 10 - 2013 
| 2 മണി. 


ഇച്ഛാനുസരണം മുറിച്ചു വിൽക്കുന്നതും അത്തരം ഇടപാടു 
കളിൽ സർക്കാരിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയതു 
കരാറുകാരനിൽനിന്നും നിയമാനുസൃതം വസൂലാക്കുന്നതും ഈ 
തുകയിൽ ലാഭം കിട്ടു ക യാ ണ ങ്കിൽ കരാ റു കാ രന് 
അവകാശപ്പെടാൻ അർഹതയില്ലാത്തതുമാണ്. 


- ദർഘാസിനോടൊപ്പം അടക്കം ചെയ്യുന്ന നിരതദവ്യം 
R 2,000 ഡി . ഡി. ആയി സൂപ്രണ്ടിന്റെഔദ്യോഗിക മേൽ 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


ദർഘാസിനൊപ്പം കേരള സർക്കാർ സോമ്പ് പേപ്പറിൽ 
ഒരു ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. മാതൃകാ ഫോറം ദർഘാസ് 
ഫോറത്തിന്റെ അവസാന താളിൽ കാണാവുന്നതാണ്. 
ദർ ഘാസിനൊപ്പം ഉടമ്പടി കരാറോ, നിര ത ദ വ്യ മോ 
ഉൾപ്പെടുത്താത്തപക്ഷം ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില (വിൽപ്പന നികുതിയടക്കം) : 

ഒറിജിനൽ X 400 + വാറ്റ് 12.5 % 

ഡ്യൂപ്ളിക്കേറ്റ് ? 200 + വാറ്റ് 12 .5 % 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
23 - 10 - 2013 മുതൽ 25 - 10 - 2013 , 3 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 10 - 2013, 3 മണിവരെ. 


ദർഘാസുകളും, പരസ്യ ലേലവും യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ തള്ളിക്കളയാനോ, നീട്ടിവെക്കാനോ 
ഉള്ള പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


- ലേലത്തീയതിയും സമയവും - 31 - 10 - 2013 രാവിലെ 
11 മണി. 


ഗവ . മാനസികാരോഗ്യകേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


